Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


മു 


06 


, 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ഏപ്രിൽ 27 
27th April 2021 


വാല്യം 10 


നമ്പർ 


1196 മേടം 14 
14th Medam 1196 


17 


Vol . X 


Thiruvananthapuram , , 


No. 


Tuesday 


1943 ശാഖം 1 
7th Vaisakha 1943 


PART III 


Labour Department 


NOTICE 


No. P - 670 / 2018 . 


15th April 2021 . 


within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same . If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 


a 


sum 


Whereas the United India Insurance Company Limited 
has deposited with this 

Court 

of 
? 10,06,484 ( Rupees Ten Lakhs Six Thousand 
Four Hundred and Eighty Four only ) as a compensation 
to be distributed to the dependents of the deceased 
Sukumaran , who met with a fatal accident while employed 
as a Driver by the 1st opposite party's Autorickshaw and 
whereas the Assistant Labour Officer , Attingal 
reported that , , 


തു ക 


1 -ാം എതിർകക്ഷിയുടെ ഓട്ടോറിക്ഷയിൽ ഡവറായി 
ജോലി ചെയ്യുമ്പോൾ അപകടമുണ്ടായി മരണമടഞ്ഞ സുകുമാരന്റെ 
ആശി തർക്ക് എം പ്ലാ യീസ് കോമ്പൻ സ ഷൻ 
നൽകുന്നതിനായി X 10,06,484 ( പത്ത് ലക്ഷത്തി ആറായിരത്തി 
നാന്നൂറ്റി എൺപത്തി നാലു രൂപ മാത്രം ) ഈ ഓഫീസിൽ 
കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശിതരായി , 


Veedu , , 


1. Sri Sreedharanpillai , Manjavila 

Kannamkarakonam , Attingal P. 0. - Father . 


2. Smt . K. Bhavani Amma , Manjavila Veedu , 

Kannamkarakonam , Attingal P. 0. - Mother . 


1 . 


ശ്രീ . ശ്രീധരൻപിള്ള , മഞ്ഞവിള , കണ്ണങ്കരക്കോണം , 
ആറ്റിങ്ങൽ പിതാവ് . 


3. Smt . Geetha , Manjavila Veedu , Kannamkarakonam , 

Attingal P. 0._Wife . . 


2 . 


ശ്രീമതി കെ . ഭവാനിയമ്മ , മഞ്ഞവിള , കണ്ണങ്കരക്കോണം , 


ആറ്റിങ്ങൽ മാതാവ് . 


are his only dependents as defined under Section 
2 ( 1 ) ( d ) of the Employee's Compensation Act . Any others 
who claim to be the dependents of the deceased should 


3 . 


( ശീമതി . ഗീത , മഞ്ഞ വിള , കണ്ണ ക ര ക്കോണം , 
ആറ്റിങ്ങൽ -ഭാര്യ . 


Gaz , No. 17 / 2021 / DTP ( Labour ) . 


323 


52 


KERALA GAZETTE 


[ PART III 


നോട്ടീസ് 


( 1 ) 


2021 ഏപ്രിൽ 5 . 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് ആറ്റിങ്ങൽ അസിസ്റ്റന്റ് 
ലേബർ ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ 
ആശ്രിതർ എന്ന് മേൽ 

വിവ രിച്ച് 

നിർ വ ച ന ത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
തളി യി ക്കേ ണ്ടതും അ വധി ക ഴി ഞ്ഞു ള്ള 

ഹർജി കൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


നമ്പർ ബി -1996 2020 . 

ഇ.സി.സി. 21 / 18 . 


Office of the Industrial Tribunal , 


Housing Board Building , 
4th Floor , Santhi Nagar , 
Thiruvananthapuram - 01 . 


( Sd . ) 
Employees ' Compensation 

Commissioner : 


ശ്രീ . വിനു ഫ്രാൻസിസ് , പാണക്കാടൻ ഹൗസ് , ചിറ്റിശ്ശേരി , 
നെൻമണിക്കര , തൃശ്ശൂർ എന്നയാൾ ജോലിക്കിടയിൽ ഉണ്ടായ 
അപകടത്തിൽ മരണപ്പെട്ടതിന് നഷ്ടപരിഹാരം ലഭിക്കുന്ന 
തിനുവേണ്ടി ടിയാന്റെ രക്ഷിതാക്കളായ ശ്രീ . ഫ്രാൻസിസ് , 
ശ്രീമതി സൈമണി എന്നിവർ ഈ ടബണൽ മുമ്പാകെ 
ECC 21 / 18 -ാം നമ്പരായി അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) ( ഡി ) 
വകുപ്പ് അനുസരിച്ചുള്ള നിർവചന പ്രകാരം ശ്രീ . വിനു ഫ്രാൻസിസിന്റെ 
ആശി ത രായി 

( 1 ) 

ശീ . ഫാൻ സിസ് ( പി താ വ് ) , 
( 2 ) ശ്രീമതി സൈമണി ( മാതാവ് ) എന്നിവർ മാത്രമാണ് 
ഉണ്ടായിരുന്നതെന്ന് ഇരിങ്ങാലക്കുട അസിസ്റ്റന്റ് ലേബർ ഓഫീ 
സർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . പരേതനായ തൊഴിലാളിയുടെ 
ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി 
മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ മേൽപ്പറഞ്ഞവർ മാത്രമാണ് ശ്രീ . വിനു 
ഫാൻസിസിന്റെ ആശ്രിതർ എന്നുള്ള നിഗമനത്തിൽ എത്തുന്ന 
തായിരിക്കും , 


നോട്ടീസ് 


നമ്പർ സി1-58 / 2021 . 


2021 ഏപ്രിൽ 12 . 


( 2 ) 


2021 ഏപ്രിൽ 5 . 


നമ്പർ ബി -2342 / 2020 . 

ഇ.സി.സി. 979 16 . 


ശ്രീ . ബിച്ചു റോയ് , S / o റോയ് സി . ജോൺ , ചന്ദാവെളിൽ 
പുത്തൻപുരയിൽ വീട് , നെച്ചൂർ പി . ഒ . , പിറവം , എറണാകുളം 
എന്നയാളുടെ കീഴിൽ ജോലി നോക്കി വ ര മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . വിശാഖ് , അശ്വനി ഭവൻ , 
വെള്ളാനി വീട് , എൻ . എ . ഡി . പി . ഒ . , ആലുവ - യുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
? 16 , 32,532 ( പ തിനാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി 
അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് രൂപ മാത്രം ) ഈ ഓഫീസിൽ 
കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
ആക്റ്റിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനു സരിച്ച് നിർവ ചിച്ച 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി അതുല്യ ഭവൻ , തൃച്ചാറ്റുകുളം 
പി . ഒ . , പാണാവള്ളി പഞ്ചായത്ത് , വാർഡ് -4 , ആലപ്പുഴ താമസം 
( 1 ) ശ്രീ അശ്വനി കുമാർ S / o തങ്കപ്പൻ നായർ ( പിതാവ് ) , 
( 2 ) ശ്രീമതി ശ്രീകല ( മാതാവ് ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും 
ആലുവ അ സി സ്റ്റന്റ് 

അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിരിക്കു ന്നു . അപ കാ ര മുള്ള ആശി ത രാ ണെ ന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലു മു ണ്ടെ ങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുൻപാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്ന താണ് . അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ശ്രീ . വിശ്വംഭരൻ , അരീയ്ക്കൽ ( ഹൗസ് ) , പാറേക്കാട്ട്കര , 
മൂരിയാട് , തൃശ്ശൂർ എന്ന വ്യക്തി ജോലിക്കിടയിൽ മരണപ്പെട്ടതിനാൽ 
ടിയാന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 
? 14,63,320 ( പതിനാല് ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി 
മുന്നൂറ്റി ഇരു പത് രൂപ മാത്രം ) കേസിലെ എതിർ കക്ഷി 
ഈ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള 
നഷ് ട പ രി ഹാ രം നിയ മത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് 
അനുസരിച്ചുള്ള നിർവചന പ്രകാരം ശ്രീ വിശ്വംഭരന്റെ ആശ്രിതരായി 
( 1 ) ശ്രീമതി രമണി ( ഭാര്യ ) , ( 2 ) ശ്രീ . വിഷ്ണു , എ . വി . ( മകൻ ) 
എന്നിവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഇരിങ്ങാലക്കുട 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . 
താ ഴിലാ ളി യുടെ 

ആ ശി ത രാ ഞെണന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുൻപാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ വാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പ ര ത ന യ 


എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കമ്മീഷണറുടെയും 

( ഒപ്പ് ) 
ഇൻഡസ്ട്രിയൽ 

കമ്മീഷണർ ഫോർ 
ട്രൈബ്യൂണലിന്റെയും എംപ്ലോയീസ് കോമ്പൻസേഷൻ & 
കാര്യാലയം , ആലപ്പുഴ . 

ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ . 


ഇൻഡസ്ട്രിയൽ 

ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം , തൃശ്ശൂർ . 
അയ്യന്തോൾ -680 003 . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 

കമ്മീഷണർ . 


324 


